Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/ 2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERN 


പി 


കേര 


ാർ 


രള സർക് 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2018 ഒക്ടോബർ 9 
9th October 2018 


വാല്യം 1 


വാല്യം 1 


തിരുവനന്തപുരം 


തിരുവനന്തപുരം, 

- ചൊവ്വ 


9in October 2018 


നമ്പർ 


| 1194 കന്നി 23 
23rd Kanni 1194 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


1940 ആശ്വിനം 17 
17th Aswina 1940 


PART I 


Notifications and Orders issued by the Government 


9th Oct, 2018] 


KERALA GAZETTE 


143 


- (2) 


G . O . ( Rt.) No. 1101/2018/LBR. 

| Thiruvananthapuram, 14th September 2018. 
Whereas, the Government are of opinion that an 
industrial dispute exists between Sri Sunil Raj 
s/ o Arumughan , Eravakattukalam , Pattanchery and the 
workman of the above referred establishment represented 
by the General Secretary , Palakkad District Motor & 
Autorickshaw Mazdoor Sangham , Harikkara Street, 
Palakkad in respect of matters mentioned in the annexure 
to this order; 

And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication ; 

Now , therefore, in exercise of the powers conferred by 
Section 10 ( 1) (c ) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947 ) the Government hereby direct 
that the said Industrial Dispute be referred for adjudication 
to the Labour Court, Kozhikode. The Labour Court will 
pass the award within a period of three months. 


നമ്പർ 5743/ എച്ച്3 /2018 / നിയമം. 

-- തിരുവനന്തപുരം, 2018 ആഗസ്റ്റ് 31. 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം 
കേന്ദ്ര ആക്ട്) 3- 5 -ാം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച് 
കേരള സർക്കാർ , ശ്രീ . വി . ദേ വ ദാസ്, അഡ്വ ക്കേ റ്റ്, 
രമാ മന്ദി രം , ഇല ക മൺ പി . ഒ ., വർക്കല , 
തിരുവനന്തപുരം- 695 310 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട ചിറയിൻകീഴ്, വർക്കല എന്നീ താലൂക്ക് 
പ്രദേശങ്ങളിലേക്ക് 2 - 8 -2018 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
15 / 2013/ TVPM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


നമ്പർ 5846/ എച്ച്3 / 2018/ നിയമം. 


- 


തിരുവനന്തപുരം, 2018 ആഗസ്റ്റ് 31. 


NEXURE 


“ Whether the denial of employment to Sri Ramesh by 

the Employer, Sri Sunil Raj s /o Arumughan , 
Eravakattukalam , Pattanchery the permit holder of 
KL -09/P -8244 is justifiable , if not, what relief he is 
entitled to ? 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം 
കേന്ദ്ര ആക്ട്) 3- 5 -ാം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് 
കേരള സർക്കാർ, ശ്രീ . വി . മോഹനകുമാർ, അഡ്വക്കേറ്റ്, 
ആനപ്പാറ പുത്തൻവീട്, കടയ്ക്കൽ പി . ഒ., കൊല്ലം - 691 536 
എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട കൊട്ടാരക്കര 
താലൂക്ക് പദേ ശ ത്തേക്ക് 31 - 7 - 2018 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 5/ 2013 / KLM) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


By order of the Governor, 

- LOLA , P., 
Deputy Secretary to Government. 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


നമ്പർ 2582/ എച്ച്3 / 2018/ നിയമം. 

തിരുവനന്തപുരം, 2018 സെപ്റ്റംബർ 11. 


വിജ്ഞാപനം 


( 1) 


നമ്പർ 3734/ എച്ച്3 / 2018 / നിയമം. 

തിരുവനന്തപുരം, 2018 ആഗസ്റ്റ് 8. 
1952- ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3 - o 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള സർക്കാർ, 

ശ്രീ . ജോബി തോമസ്, അഡ്വക്കേറ്റ്, കുറ്റിക്കാട്ട് ഹൗസ്, പൈക , 
പൂവരണി പി . ഒ ., കോട്ടയം- 686 577 എന്നയാളെ കോട്ടയം 
റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മീനച്ചിൽ താലൂക്ക് പ്രദേശത്തേക്ക് 
20 - 8 - 2018 -ാം തീയതി മുതൽ വീണ്ടും അഞ്ച് വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 13 / 2013 /KTM) 
ഇതിനാൽ പുനർനിയമിക്കുന്നു . 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം 
കേന്ദ്ര ആക്ട്) 3 -0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പകാരം നൽ ക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച് 
കേരള സർക്കാർ, ശ്രീ . എസ്. പമോ ദ്, അ ഡ്വ ക്കേ റ്റ്, 
അജന്ത , ചൂഴമ്പാല , മുക്കോല പോസ്റ്റ്, അമ്പലമുക്ക് ( വഴി), 
തിരുവനന്തപുരം-695 043 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയുടെ അധികാ ര പ രി ധി യിലുള്ള തിരു വ ന ന്ത പു രം 
താലൂക്ക് പദേ ശ ത്തേക്ക് 30 - 9 - 2018 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 32 / 2013/ TVPM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 
-- നിയമ സെക്രട്ടറി. 


